Regn . No. KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

- 2013 


Reg . No . രജി. നമ്പർ 
KL/TV ( N ) 634 /2012 -14 


GOVERNY 


കക 


ാർ - 


രള സർക്ക 
INMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. II 
വാല്യം 2 ) 


15th January 2013 
2013 ജനുവരി 15 
25th Pousha 1934 
1934 പൌഷം 25 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Education Department 


ഹയർ സെക്കന്ററി വിദ്യാഭ്യാസ വകുപ്പ് 


ܘܘ 


സ 


വിജ്ഞാപനം 


നമ്പർ എഡി. എ1/ 55195 /2012/ ഹ . സെ . വ . 


2012 ഡിസംബർ 21. 


വിഷയം: ഹയർ സെക്കന്ററി വിദ്യാഭ്യാസ വകുപ്പ്- കേരള സംസ്ഥാന സേവനാവകാശ നിയമം 2012 - വിജ്ഞാപനം 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - 1. കേരള സംസ്ഥാന സേവനാവകാശ നിയമം 2012. 

2. 27 - 10 -2012 സ . ഉ. ( പി) നമ്പർ 55/ 2012 / ഉ. ഭ. പ . വ . 
3. 27 -10- 2012 സ . ഉ . ( പി) നമ്പർ 56 / 2012/ ഉ. ഭ. പ . വ . 
4. 1- 12 - 2012 - ലെ സ . ഉ . ( സാധാ) നമ്പർ 418/ 2012 / ഉ. ഭ. പ . വ . 


സൂചന ഉത്തരവുകളിൽ പരാമർശിക്കുന്ന പ്രകാരം പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഹയർ സെക്കന്ററി വകുപ്പ് 
നൽകുന്ന സേവനങ്ങളും തൽസംബന്ധമായ മറ്റ് വിവരങ്ങളും പൊതുജനങ്ങളുടെ അറിവിലേക്കായി അനുബന്ധമായി ഇതോടൊപ്പം 
ചേർക്കുന്നു. 


ഹയർ സെക്കന്ററി ഡയറക്ടറുടെ കാര്യാലയം, 
ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്, 
ശാന്തി നഗർ, തിരുവനന്തപുരം. 


കേശവേന്ദ്ര കുമാർ, ഐ . എ .എസ്., 

ഡയറക്ടർ. 


15th JAN. 2013] 


EDUCATION DEPARTMENT 


അനുബന്ധം 


കമ 


സേവനം 


സേവനം 


കമ 


നിശ്ചിത 
സമയപരിധി 


നിയുക്ത 
ഉദ്യോഗസ്ഥൻ 


ഒന്നാം അപ്പീൽ 
അധികാരി 


രണ്ടാം അപ്പീൽ 
അധികാരി 


( 2 ) 


- ( 5 ) 


1 ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് രണ്ട് ദിവസം സ്കൂൾ പ്രിൻസിപ്പാൾ റീജിയണൽ 

അക്കാഡമിക് 
( റ്റി. സി .) 

ഡെപ്യൂട്ടി ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർ 
2 സ്വഭാവ സർട്ടിഫിക്കറ്റ് രണ്ട് ദിവസം സ്കൂൾ പ്രിൻസിപ്പാൾ റീജിയണൽ 

അക്കാഡമിക് 
ഡെപ്യൂട്ടി ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർ 


പവേശനം 


സം 


ഡയറക്ടർ 


രണ്ട് ദിവസം റീജിയണൽ 

ഡെപ്യൂട്ടി ഡയറക്ടർ 


അക്കാഡമിക് 
ജോയിന്റ് ഡയറക്ടർ 


4 റ്റി . സി. കൗണ്ടർസെനിംഗ് ഒരു ദിവസം 


ഡയറക്ടർ 


- റീജിയണൽ 

ഡെപ്യൂട്ടി ഡയറക്ടർ 


അക്കാഡമിക് 
ജോയിന്റ് ഡയറക്ടർ 


ഡയറക്ടർ 


5 അറ്റന്റൻസ്കണ്ടാണേഷൻ രണ്ട് ദിവസം 

(50 %- നും 65 % - നും ഇടയിൽ) 


റീജിയണൽ 

അക്കാഡമിക് 
ഡെപ്യൂട്ടി ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർ 


ഡയറക്ടർ 


അഞ്ച് ദിവസം റീജിയണൽ 

അക്കാഡമിക് 
ഡെപ്യൂട്ടി ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർ 


- പ്ലസ് വൺ പ്രവേശനത്തി 
നുള്ള ഉയർന്ന വയസ്സിൽ 
ആറ് മാസം വരെ ഇളവ് 
നൽകൽ 


7 മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഒരു ദിവസം 


ഡയറക്ടർ 


പരീക്ഷ 
ജോയിന്റ് ഡയറക്ടർ 


ഗവൺമെന്റ് 
സെക്രട്ടറി 


ഡയറക്ടർ 


ഗവൺമെന്റ് 
സെക്രട്ടറി 


8 ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അഞ്ച് ദിവസം പരീക്ഷ 

ജോയിന്റ് ഡയറക്ടർ 
9 സർട്ടിഫിക്കറ്റിന്റെ നിജസ്ഥിതി ഏഴ് ദിവസം പരീക്ഷ 
പരിശോധന 

ജോയിന്റ് ഡയറക്ടർ 


ഡയറക്ടർ 


ഗവൺമെന്റ് 
സെക്രട്ടറി. 


10 രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യൽ 


ഒരു ദിവസം 


സം 


ഡയറക്ടർ 


പരീക്ഷ 
ജോയിന്റ് ഡയറക്ടർ 


ഗവൺമെന്റ് 
സെക്രട്ടറി 


15 ദിവസം 


ഡയറക്ടർ 


11 ഗ്രേസ് മാർക്കിനുള്ള 

അപേക്ഷ 


പരീക്ഷ 
ജോയിന്റ് ഡയറക്ടർ 


ഗവൺമെന്റ് 
സെക്രട്ടറി 


12 


ഒരു ദിവസം 


ഡയറക്ടർ 


പൊതു പരീക്ഷയുടെ 
മാർക്കിന്റെ രഹസ്യ 
റിപ്പോർട്ട് നൽകൽ 


പരീക്ഷ 
ജോയിന്റ് ഡയറക്ടർ 


ഗവൺമെന്റ് 
സെക്രട്ടറി 


13 


നാല് മാസം 


ഡയറക്ടർ 


പരീക്ഷ 
ജോയിന്റ് ഡയറക്ടർ 


ഗവൺമെന്റ് 
സെക്രട്ടറി 


ഉത്തരക്കടലാസിന്റെ 
പുനർ മൂല്യനിർണ്ണയം, 
സൂക്ഷ്മ പരിശോധന, 
ഫോട്ടോകോപ്പി 


ഡയറക്ടർ 


ഗവൺമെന്റ് 
സെക്രട്ടറി. 


14 പ്ലസ് വൺ പ്രവേശനത്തി അഞ്ച് ദിവസം അക്കാഡമിക് 
നുള്ള കുറഞ്ഞ 

ജോയിന്റ് ഡയറക്ടർ 
പ്രായപരിധിയിൽ ആറ് 
മാസം വരെ ഇളവ് നൽകൽ 


- 15 


ഡയറക്ടർ 


പന്ത്രണ്ടാം ക്ലാസ്സിന്റെ 
സ്കൂൾമാറ്റ അഡ്മിഷൻ 


അഞ്ച് ദിവസം അക്കാഡമിക് 

ജോയിന്റ് ഡയറക്ടർ 


ഗവൺമെന്റ് 
സെക്രട്ടറി 


15th JAN. 2013] 


EDUCATION DEPARTMENT 


നോട്ടിഫിക്കേഷൻ 


നമ്പർ റ്റി . എക്സസ്. 2/9380/2012. 


2012 ഡിസംബർ 7 . 


- സാങ്കേ തിക പരീക്ഷാ കൺ ടാ ളർ 1999 ജൂൺ 
മാസ ത്തിൽ നട ത്തിയ ഫുഡ് കാഫ് റ്റ് സർട്ടി ഫിക്കറ്റ് 
പരീക്ഷയിൽ തിരൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 
5073 ര ജി സ്റ്റർ നമ്പർ പ്രകാരം പാ സാ യ 
ശീമാൻ നിഷാ ബ്, വി . എ . എന്ന ആൾക്ക് നൽകിയ 
ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടുപോയി രി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ വിഭാഗം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സാങ്കേതിക പരീക്ഷ 

കൺട്രോളർ. 


